Government ofKerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


COVERNM 


- കാ 


- 


2 
YMENT OF 
न्य अपर 


OF KERI 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


29th September 2009 
2009 സെപ്റ്റംബർ 29 

7th Aswina 1931 
| 1931 ആശ്വിനം 7 


) 38 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Police Department 


ലേലപ്പരസ്യം 


(1) 


നമ്പർ 2290 / 2008 /എസ് . ഐ . യു . 


2009 ജൂ 


ലൈ 31. 


തിരുവനന്തപുരം വിജിലൻസ് ആന്റ് ആന്റികറപ്ഷൻ 
ബ്യൂറോ ഡയറക്ടറുടെ അധീനതയിലുള്ളതും പൂജപ്പുര 
വിജിലൻസ് ആന്റ് ആന്റികറപ്ഷൻബ്യൂറോ സ്പെഷ്യൽ 
ഇൻവെ സ്റ്റി ഗേ ഷൻ യൂണിറ്റിൽ സൂക്ഷിച്ചി രി ക്കു ന്ന തു 
ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗമില്ലാത്തതുമായ ചുവടെ ചേർത്തിരി 
ക്കുന്ന ഡിപ്പാർട്ടുമെന്റുവക വാഹനം 13 - 11-2009 -ാം തീയതി 
പകൽ 11 മണിക്ക് ഈ ഓഫീസിൽ വച്ച് പര സ്യ മായി 
ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നതാണ്. 


ടി വാഹനം വാങ്ങുന്നതിന് സീൽവച്ച ടെണ്ടറുകളും 
സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ 
വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷകൾ “സൂപ്രണ്ട് 
ഓഫ് പോലീസ്, വിജിലൻസ് ആന്റ്ആന്റികറപ്ഷൻ ബ്യൂറോ, 
്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്, തിരുവനന്തപുരം 
എന്ന വിലാസത്തിൽ മുദ്രണം ചെയ്ത് രജിസ്റ്റേർഡ് തപാലിൽ 
അയയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യം ടി ഓഫീസിൽ അടച്ചതിന്റെ 
താൽക്കാലിക രസീത് ഉണ്ടായിരിക്കേ ണ്ട താണ്. ടെണ്ടർ 
അയയ്ക്കുന്ന കവറിനു മുകളിലായി “ഉപ യോഗ മില്ലാത്ത 
കെ . എൽ. 01- പി 407 -ാം നമ്പർ വാഹനം വാങ്ങുന്നതിനുള്ള 
ടെണ്ടർ ” എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. ടെണ്ടറുകൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 12 -11- 2009- ന് പകൽ 3 മണി 
വരെ ആയിരിക്കും. ടെണ്ടറുകൾ നൽകുന്നവർ ലേലസ്ഥലത്ത് 
കൃത്യ സമയത്ത് ഹാജരാകേണ്ടതാണ്. 


വാഹനത്തിന്റെ രജിസ്റ്റർ 

നമ്പർ 


മോഡൽ 


നിരതദ്രവ്യം 
- രൂപ് 


കെ എൽ 01- പി 407 


1998 മഹീന്ദ്ര ജീപ്പ് 


2,000 


ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
ലേലസമയത്ത് കൃത്യമായി ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്ന 
തിന് ഒരുമണിക്കൂർ മുൻപായി നിശ്ചയിച്ചിരിക്കുന്ന നിരതദ്രവ്യം 
ലേലസ്ഥലത്ത് അടച്ച് താൽക്കാലിക രസീത് വാങ്ങേണ്ടതുമാണ്. 
ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെടുന്നവർക്ക് നിരതദ്രവ്യം 
തിരിച്ചുനൽകുന്നതാണ്. 


-- ഇപ കാരം ലഭിക്കുന്ന ടെണ്ട റു കൾ പര സ്യ ലേലം 
കഴിഞ്ഞാലുടൻ തുറക്കുന്നതും ലേലത്തിലോ/ ടെണ്ടറിലോ 
കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും ടിയാൻ ലേലം/ ടെണ്ടർ തുക മുഴുവനും 
(എസ്. റ്റി. - എ .എസ്. റ്റി . നിലവിലുള്ള നിരക്ക് ഉൾപ്പെടെ) ലേല 
സമയത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെ 
ടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് കിട്ടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ലേലം/ 
ടെണ്ടർകൊണ്ട് വാഹനം ടി ഓഫീസിൽ നിന്നും സ്വന്തം 
ചെലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. 


Gaz . No . 38 /2009/DTP ( Police ) . 


KERALA GAZETTE 


| [PART II 


- ഏതെങ്കിലും ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 9 - 11- 2009 - ന് 
ലേലനിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച പകൽ 3 മണിവരെ ആയിരിക്കും. ടെണ്ടറുകൾ നൽകുന്നവർ 
തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടു ന്നതും ടി വാഹനം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതാണ്. 
പുനർലേലം ചെയ്യുന്ന തു മാ യിരിക്കും. പുനർലേലത്തിൽ 

- ഇ - കാരം ലഭിക്കുന്ന ടെണ്ട റു കൾ പര സ്യ ലേലം 
സർക്കാരിന് നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ ലേല ക്കാ ര 

കഴിഞ്ഞാലുടൻ തുറക്കുന്നതും ലേലത്തിലോ/ ടെണ്ടറിലോ 
നിൽനിന്നും ഈടാക്കുന്നതും എന്നാൽ കൂടുതലായി കിട്ടുന്ന 

കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി 
തുകയ്ക്ക് അവകാശമില്ലാത്തതുമായിരിക്കും. 

സ്ഥിരപ്പെടുത്തുന്നതും ടിയാൻ ലേലം/ ടെണ്ടർ തുക മുഴുവനും 
ടി വാഹനം എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും രാവിലെ (എസ്. റ്റി . + എ .എസ്. റ്റി. നില വിലുള്ള നിരക്ക് ഉൾപ്പെടെ) 
11 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ പോലീസ് ലേല സമയത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം 
സൂപ്രണ്ടിന്റെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതും സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് കിട്ടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ 
വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. 

ലേലം/ ടെണ്ടർ കൊണ്ട് വാഹനം ടി ഓഫീസിൽനിന്നും സ്വന്തം 

ചെലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. 
യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കൂടാതെ ലേലം മാറ്റിവയ്ക്കുന്നതിനും അസ്ഥിര ഏതെ ങ്കിലും ലേലം/ ദർഘാസ് സ്ഥിര പ്പെ ടു ത്തി 
പ്പെടുത്തുന്നതിനുമുള്ള അധികാരം പോലീസ് സൂപ്രണ്ടിന് കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ഉണ്ടായിരിക്കുന്നതാണ്. 

ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും ടി 
വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിൽ 
സർക്കാരിന് നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻലേലക്കാര 

നിൽനിന്നും ഈടാക്കുന്നതും എന്നാൽ കൂടുതലായി കിട്ടുന്ന 
നമ്പർ എം . 2096 / 2009 /എസ്. ഐ . യു . 2009 ജൂ ലൈ 31. 

തുകയ്ക്ക് അവകാശമില്ലാത്തതുമായിരിക്കും. 
-- തിരുവനന്തപുരം വിജിലൻസ് ആന്റ് ആന്റികറപ്ഷൻ 

ടി വാഹനം എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും രാവിലെ 
ബ്യൂറോ ഡയറക്ടറുടെ അധീനതയിലുള്ളതും വിജിലൻസ് - 11 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ പോലീസ് 
ആന്റ്ആന്റികറപ്ഷൻ ബ്യൂറോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സൂപ്രണ്ടിന്റെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതും 
യൂണിറ്റിൽ സൂക്ഷിച്ചി രി ക്കു ന്ന തു ം ഡിപ്പാർട്ടു മെന്റിന് വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. 
ഉ പ യോ ഗ മി ല്ലാ ത്ത തു മായ ചുവടെ ചേർത്തി രി ക്കുന്ന 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
ഡിപ്പാർട്ടു മെന്റു വക വാഹനം 10 - 11 - 2009 - ന് രാവിലെ 

കാരണമോ കൂടാതെ ലേലം മാറ്റിവയ്ക്കുന്നതിനും അസ്ഥിരപ്പെ 
11 മണിക്ക് ഈ ഓഫീസിൽവച്ച് പര സ്യ മായി ലേലം/ 
ടെണ്ടർവഴി വിൽപ്പന നടത്തുന്നതാണ്. 

ടു ത്തു ന്ന തിനുമുള്ള അധികാരം പോലീസ് സൂപ്രണ്ടിന് 

ഉണ്ടായിരിക്കുന്നതാണ്. 
വാഹനത്തിന്റെ രജിസ്റ്റർ 

നിരതദ്രവ്യം 

മോഡൽ 
നമ്പർ 

രൂപ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസ്, 

- ( ഒപ്പ്) 
വിജിലൻസ് ആന്റ് 

സീനിയർ സൂപ്രണ്ട്. 
കെ എൽ/എൻ- 8329 1998 എൻഫീൽഡ് 

ആന്റികറപ്ഷൻബ്യൂറോ, സ്പെഷ്യൽ 
ബുള്ളറ്റ് 

ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്, 

തിരുവനന്തപുരം. 
- ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
ലേലസമയത്ത്കൃത്യമായി ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്ന 
തിന് ഒരുമണിക്കൂർ മുൻപായി നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം 

പുനർ ലേലപ്പരസ്യം 
ലേലസ്ഥലത്ത് അടച്ച് താൽക്കാലിക രസീത്വാങ്ങേണ്ടതുമാണ്. 
ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെടുന്നവർക്ക് നിരതദ്രവ്യം നമ്പർ ജി2 - 14148 / 2008 / ക്യൂ . 

- 2009 സെപ്റ്റംബർ 8. 
തിരിച്ചു നൽകുന്നതാണ്. 

കൊല്ലം ജില്ല യിൽ ആശാമത്ത് സ്ഥിതി ചെ യ്യു ന്ന 
ടി വാഹനം വിറ്റഴിയുന്നതിന് സീൽവച്ച ടെണ്ടറുകളും 

1, 3 എന്നീ നമ്പരുകളിലുള്ള പോലീസ് ക്വാർട്ടേഴ്സകൾ 
സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ 

2009 ഒക്ടോബർ മാസം 8 -ാം തീയതി പകൽ 11 മണിക്ക് ടി 
വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷകൾ “സൂപ്രണ്ട് 

ക്വാർട്ടേ ഴ് സ് പരി സ രത്തു വച്ച് പ്രത്യേകം പ്രത്യേകം 
ഓഫ് പോലീസ്, വിജിലൻസ് ആന്റ് ആന്റികറപ്ഷൻ 

പരസ്യമായി ലേലം ചെയ്തു കൊടുക്കുന്നതാണ്. 
ബ്യൂറോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്, പൂജപ്പുര, 
തിരുവനന്ത പുരം” എന്ന വിലാസത്തിൽ മുദ്രണം ചെയ് ലേ ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 
രജിസ്റ്റേർഡ്തപാലിൽ അയയ്ക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം ലേലത്തിന് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
ടി വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ടി ഓഫീസിൽ - ഒരു മണിക്കൂർ മുൻപ് നിശ്ചിത നിരതദ്രവ്യമായി 3,000 രൂപ 
അടച്ചതിന്റെ താൽക്കാലിക രസീത് ഉണ്ടായിരിക്കേണ്ടതാണ്. വീതം ( മൂ വാ യിരം രൂപ മാത്രം) ഓരോ ക്വാർട്ടേഴ്സിനും 
ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിലായി “ഉപയോഗമി കെട്ടിവയ്ക്കേ ണ്ട തു മാ ണ്. കൂടാതെ ടി ക്വാർട്ടേഴ്സുകൾ 
ല്ലാത്ത കെ .എൽ. 01/എൻ- 8329 -ാം നമ്പർ വാഹനം വാങ്ങുന്നതി ലേലത്തിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരിൽനിന്നും സീൽ ചെയ്ത 
നുള്ള ടെണ്ടർ എന്ന്വ്യക്ത മായി എഴു തി യി രി ക്ക ണം . ദർഘാസുകൾ നേരിട്ടോ തപാൽമാർഗ്ഗമോ 2009 ഒക്ടോബർ 


500 


29th SEPT. 2009). 


POLICE DEPARTMENT 


95 


മാസം 7 -ാം തീയതി വൈകുന്നേരം 4.30 മണിക്ക് മുമ്പായി 

മേൽപ്പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ ലേലം/ ദർഘാസ് 
കൊല്ലം ജില്ലാ പോലീസ് ഓഫീസിൽ ലഭിക്കത്തക്ക വണ്ണം 

കൊണ്ട യാൾ ലംഘിച്ചാൽ ടിയാൻ അടച്ച നിര തദവ്യം 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിനോടൊപ്പം നിശ്ചിത നിരത 
ദ്രവ്യമായി ഓരോ ക്വാർട്ടേഴ്സിനും മേൽപ്പറഞ്ഞിരിക്കുന്ന 

സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും ടി കെട്ടിടം പുനർലേലം 
തുകയ്ക്കുള്ളഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും - ചെയ്യുന്ന തു മാ യി രിക്കും. അപ്രകാരം പുനർലേല ത്തിൽ 
കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ മാറാവുന്ന സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ 

ആദ്യം ലേലം കൊണ്ടയാൾ ഉത്തരവാദിയായിരിക്കും. മാത്രമല്ല 
ലേലം കഴിഞ്ഞാലുടൻ ലേലത്തിൽ പങ്കെടുക്കുവാനെത്തിയവ 
രുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലം വിളിച്ച തുകയോ 

- പുനർ ലേല ത്തിൽ മുൻ തു ക യേ ക്കാൾ കൂടിയ തുക 
ദർഘാസ് തുകയോ ഏതാണോ കൂടുതൽ ആ തുകയ്ക്ക് ലഭിച്ചാൽ ആയതിൻമേൽ ടിയാന് യാതൊരു അവകാശവും 
യുക്തമെന്ന് തോന്നുന്നപക്ഷം ലേലം/ ദർഘാസ് താൽക്കാലിക ഉണ്ടായിരിക്കുന്നതല്ല. 
മായി ഉറപ്പിക്കുന്നതും അപ്രകാരം ലേലം/ ദർഘാസ് ഉറപ്പിച്ച് 
കിട്ടിയ ആൾ ലേലം/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യ യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസ് 
( നികുതി ഉൾപ്പെടെ) നിരതദ്രവ്യം കഴിച്ച് ലേല സ്ഥലത്തുവച്ച് 

പ്രകാരമുള്ള ലേലം മാറ്റിവയ്ക്കുവാനോ അസ്ഥിരപ്പെടുത്തു 
അടയ് ക്കേ ണ്ട തും ബാക്കി സംഖ്യ നികുതി ഉൾപ്പെടെ 
ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കൈപ്പറ്റുന്ന 

വാനോ ഉള്ള അ ധി കാരം കൊല്ലം ജില്ലാ പോലീസ് 
തീയതി മുതൽ 10 ദിവ സ ത്തി നു ള്ളിൽ അടച്ച് ടി - സൂപ്രണ്ടിന് ഉണ്ടായിരിക്കുന്നതാണ്. 
ലേലം/ ദർഘാസ് പ്രകാരം ലഭിച്ച കെട്ടിടം സ്വന്തം ചെലവിൽ 
മേൽപ്പറ ഞ്ഞി രിക്കുന്ന ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും 

ജില്ലാ പോലീസ് ആഫീസ്, 

( ഒപ്പ്) 
പൊളിച്ചു നീക്കേണ്ടതുമാണ്. 

കൊല്ലം. 

ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


